Regn . No. KERBIL /2012 / 45073 
dated 5 -9 - 2012 with RNI 

Reg . No. 03 ). MMIB 
KL / TV ( N )/634 /2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


doo 


Og mo 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


1 


No. 


Vol. II 
Weijo 2 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


23rd July 2013 
2013 2002 23 
1st Sravana 1935 
1935 (como 1 


30 . 


ΩΙΟ ! 


നമ്പർ 


PART III 
Stores Purchase 


Technical Education Department 


SHORT TENDER NOTICES 


(1) 


No. P1/4283/2013/C . 

18th June 2013 . 
Sealed tenders are invited for the supply of Glass wares 
for the use of Environmental Engineering Lab of Civil 
Engineering ( formore details visit www .cet.ac .in .) Department 
of College of Engineering , Thiruvananthapuram . 


Tender No. 15 / 13 /P1/ C . 


EMD1% . 


Last date and time of sale of tender form 
29 -7 -2013, 2 p . m . 

Last date and time for receipt of tender 
30 -7 - 2013, 3 p. m . 

Date and time of opening of tender — 31 -7 - 2013, 
11 a . m . 

Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non -refundable 
under any circumstances . The tender forms are not 


Cost of tender form : 

Original 420 . 
Duplicate — 210 . 
By post ( original) — 


460. 


transferable . Cost of tender form is only acceptable 
by Money Order or cash remittance to this office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of 100 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 

തിരുവനന്തപുരം എഞ്ചി നീ യ റിംഗ് കോളേജിലെ 
സിവിൽ വകുപ്പിലെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് 
ലാബി ലേക്ക് ആ വ ശ്യ മാ യ ഗ്ലാസ്സ് വെയേ ഴ് സ് 
( കൂ ടു തൽ വിവരങ്ങൾക്ക് www. cet. ac . in . സന്ദർശിക്കുക) 
വിതരണം ചെയ്യാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 15 /13/ പി1/ സി. 


നിരതദ്രവ്യം - 1 % . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ ? 420. 
ഡ്യൂപ്ലിക്കേറ്റ് ? 210 . 

തപാൽവഴി X 460. 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവസാന 
തീയതിയും സമയവും - 29 - 7 - 2013, 2 മണിവരെ. 

ദർ ഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 30 -7 - 2013, 3 മണിവരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 31-7- 2013 , 
11 മണി. 

ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ . ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ പിൻസിപ്പാൾ, 
എഞ്ചിനീയറിംഗ് കോളേജ്, തിരുവനന്തപുരം- 16 എന്ന 
മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് 
പമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 

100 വിലയുള്ള കേരള മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്ത ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. 

ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറു മാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


Last date and time of sale of tender form 
29-7-2013, 2 p. m . 

Last date and time for receipt of tender 
30 - 7 -2013 , 3 p . m . 

- Date and time of opening of tender - 31 - 7 - 2013 , 
11 a . m . 

Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender 
form should be accompanied by a remittance of above 
prices fixed for the same and which is non -refundable 
under any circumstances. The tender forms are not 
transferable . Cost of tender form is only acceptable by 
Money Order or cash remittance to this office. As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of 100 and Earnest Money Deposit 1 % of the 
total cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 

- തിരുവനന്തപുരം എഞ്ചി നീ യ റിംഗ് കോളേജിലെ 
സിവിൽ എഞ്ചി നീ യ റിംഗ് വകു പ്പിലേക്കാവ ശ്യ മാ യ 
സാധന സാമഗികൾ വിതരണം ചെയ്യാൻ താൽപര്യമുള്ള 
സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർ ഘാസ് നമ്പരും ഇനവും - 16 / 13 / പി1/ സി 
ഇലക്ട്രോണിക്സ് വെയിംഗ് ബാലൻസ്. 

(1) കപ്പാസിറ്റി 20 kg., LC 1 gram - 1 എണ്ണം. 
( 2) കപ്പാസിറ്റി 2 kg., LC 0.001 gram - 1 എണ്ണം. 


നിരതദ്രവ്യം - 1 % . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ X 315 . 
ഡ്യൂപ്ലിക്കേറ്റ് { 160. 

തപാൽവഴി ? 355. 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവസാന 
തീയതിയും സമയവും - 29 - 7 - 2013, 2 മണിവരെ. 

- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും- 30 - 7 - 2013 , 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 31-7 - 2013 , 
11 മണി. 


No. P1 / 4354/ 2013/ C . 


22nd June 2013. 


Sealed tenders are invited for the supply of equipments 
for the use of Civil Engineering Department of College of 
Engineering , Thiruvananthapuram . 

Tender No. and Item — 16 / 13/P1/C — Electronic Weighing 
Balance . 

(a ) Capacity 20 kg., LC 1 gram — 1 No. 
(b ) Capacity 2 kg., LC 0.001 gram — 1 No. 


ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ . ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തിമുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 
എഞ്ചിനീയറിംഗ് കോളേജ്, തിരുവനന്തപുരം- 16 എന്ന 
മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ഒറിജിനൽ ദർഘാസ് 
പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 
? 100 വിലയുള്ള കേരള മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ 
പത്രവും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്ത ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല . 
- ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറു മാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 


EMD1%. 
Cost of tender form : 

Original 7 315 . 
Duplicate X 160. 
| By post ( Original ) - 3 355, 


( 3 ) 


No. P1/4364/2013/ C. 

20th June 2013. 
Sealed tenders are invited for the supply of 
following equipments for the use of Civil Engineering 
Department of College of Engineering , Thiruvananthapuram . 

Tender No . — 17 /13/P1/C . 
Cost of tender form : 

Original - 7 580 . 

Duplicate X 290. 
By post (Original) X 620. 

Last date and time of sale of tender form 
31- 7- 2013, 2 p . m . 

Last date and time of receipt of tender - 1- 8- 2013 , 
3 p . m . 

- 
| Date and time of opening of tender -_- 2 - 8 -2013 , 
11 a. m . 


- ദർഘാസ് വില പണമായിട്ടോ, മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തി, മുദ്രവച്ച കവറുകൾ പ്രിൻസിപ്പാൾ, 
എഞ്ചിനീയറിംഗ് കോളേജ്, തിരുവനന്തപുരം- 16 എന്ന 
മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. താമസിച്ചു ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ ദർഘാസ് 
പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % നിരതദ്രവ്യവും 
? 100 വിലയുള്ള കേരള മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ 
പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്ത ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. 

ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 

LIST OF ITEMS 
Sl. No. Name of Item 

Specification 
1 Speed Radar meter Optic specification : 

Magnification : 8x 25mm 
Objective lens Diameter, 
3.1mm Exit Pupil Diameter, 
Field of View : 8 . 13º , Laser 
Type : Class 1 ( safety for 
eye ), Laser Wavelength : 
905nm , Maximum Target 
Range : 0 - 1200M , Range 
resolution : + /-0 . 1m , Speed 
Range : 10 - 150km /h , Speed 
display accuracy : + /- 0 . 1 
km / h , Typical Speed 
Accuracy : + /- 2km/ h 
Interface : RS 232 
Power Supply : 9 VDC 
Weight : 420g 
Maximum Target Range : 
about 1000M 
Speed range : 10 - 200 km /h 


Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender form 
should be accompanied by a remittance of above prices 
fixed for the same and which is non -refundable under any 
circumstances. The tender forms are not 
transferable. Cost of tender form is only acceptable by 
money order or cash remittance to this office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of 3100 and Earnest Money Deposit 1 % of the total 
cost of articles tendered . Tenders without agreement, 
tender form and Earnest Money Deposit will be rejected . 

തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ 
എൻജിനീയറിംഗ് വകുപ്പിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന 
സാധനസാമഗ്രികൾ വിതരണം ചെയ്യാൻ താല്പര്യമുള്ള 
സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 17 /13/ പി1/ സി . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ 1 580 . 
ഡ്യൂപ്ലിക്കേറ്റ് ? 290. 

തപാൽവഴി- 1 620. 
ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവസാന 
തീയതിയും സമയവും 31- 7 - 2013, 2 മണി. 


2 


HD Camcorder 


Storage type 160 GB Hard 
Disk Drive , MPEG4, Movie 
recording on HDD , Zoom / 
Extended 30X /55X , Wide 
angle lens, LCD screen , 
with facilities for direct 
copy , HDMI terminal, 
built -in USB cable , USB 
connectivity , Atofocus, 
Colour View finder 
Accessories :Rechargeable 
Battery pack , Remote 
Commander Component 
Video, AV, USB Cable . 
Li-ion rehargeable battery 
for the above Camcoder. 


- ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 1- 8 - 2013, 3 മണി. 


- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 2 - 8 - 2013 
11 മണി. 


3 


Rechargeable Battery 


( 4 ) 


No . P1/ 4355/2013/ C . 

26th June 2013 . 
Sealed tenders are invited for the supply of 
Equipments for the use of Civil Engineering 
Department of College of Engineering Trivandrum , 
Thiruvananthapuram . 

Tender No. - 18 /13/ P1/ C 


ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ ? 520 . 
ഡ്യൂപ്ലിക്കറ്റ് X 260. 

തപാൽ വഴി 7 560. 
- ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പനയുടെ അവസാന 
തീയതിയും സമയവും 5 - 8- 2013, 2 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 7 -8 - 2013 , 3 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -8 -8- 2013, 
11 മണി. 


ദർഘാസ് വില പണമായിട്ടോ മണിയോർഡർ ആയിട്ടോ 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. ദർഘാസ് നമ്പർ, തീയതി 
എന്നിവ രേഖപ്പെടുത്തി മുദ്രവച്ച കവറുകൾ പിൻസിപ്പാൾ, 
എഞ്ചിനീയറിംഗ് കോളേജ്, തിരുവനന്തപുരം- 16 എന്ന 
മേൽ വിലാസത്തിൽ അയയ് ക്കേണ്ടതാണ്. താമസിച്ചു 
ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ഒറിജിനൽ 
ദർഘാസ് പ്രമാണത്തോടൊപ്പം ആകെ വിലയുടെ 1 % 
നിരതദ്രവ്യവും ? 100 വിലയുള്ള കേരള മുദ്രപത്രത്തിൽ 
പ്രാഥമിക കരാർ പ്രതവും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്ത 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 


ITEMS 
Constant Pressure oil water system for 

applying cell pressure in triaxial test — 1 No . 
2 . Triaxial cell — 1 No. 
3. Triaxial digital conversion set up and compatible 

date acquisition system — 1 No. 
Cost of tender form : 

Original 7 520 . 
Duplicate - 260 . 

By post ( Original ) X 560 . 
Last date and time of sale of tender form 
5 -8- 2013 , 2 p. m . 

Last date and time of receipt of tender — 7 - 8 - 2013 , 
3 p . m . 

Date and time of opening of tender - 8 -8 - 2013 , 
11 a . m . 

Intending tenderers may on application to the 
undersigned to obtain the requisite tender form on which 
tenders should be submitted . Application for the tender form 
should be accompanied by a remittance of above prices 
fixed for the same and which is non -refundable under any 
circumstances . The tender forms are not 
transferable. Cost of tender form is only acceptable by 
money order or cash remittance to this office . As per 
condition the tenderer should send along with his tender 
an agreement executed and signed in Kerala Stamp Paper 
value of 100 and Earnest money deposit 1 % of the total 
cost of articles tendered . Tenders without agreement , 
tender form and Earnest Money deposit will be rejected . 

For more details visit the Website www .cet.ac. in 

തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ 
എൻജിനീയറിംഗ് വകുപ്പിലേക്ക് ആവശ്യമായ താഴെപ്പറയുന്ന 
സാധനസാമഗ്രികൾ വിതരണം ചെയ്യാൻ താല്പര്യമുള്ള 
സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 18 / 13/ പി1/ സി . 


- ദർഘാസ് തുറക്കുന്ന തീയതി മുതൽ ആറുമാസം വരെ 
വില നിരക്കിന് പ്രാബല്യം ഉണ്ടായിരിക്കേണ്ടതാണ്. ദർഘാസ് 
പ്രമാണം കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാണ്. 

- കൂടുതൽ വിവരങ്ങൾക്ക് www.cet. ac .in എന്ന 
വെബ്സൈറ്റ് സന്ദർശിക്കുക. 
College of Engineering , 

( Sd.) 
Thiruvananthapuram . 

Principal. 


TENDER NOTICE 


No . D /590 /2013 . 

| 25th June 2013 . 
Sealed competitive tenders are invited from the 
reputed manufacturers and their authorized dealers for the 
supply of DSLR Camera and accessories for the 
Department of Applied Art of I College of Fine Arts 
Kerala, Thiruvananthapuram. 
( 1) DSLR Camera with 18 -105 VR 

lens and carry bag — 1 
(2) Tripod for video camera — 1 

(3) Umbrella diffuser - 2 
Approximate cost - 7 68,700 . 

CONDITIONS 
(1 ) Rate quoted should be inclusive all taxes and 

transportation charges of the materials 
mentioned above at the place of installation . 
Tender may be furnished with full technical 
details and the details of after sales service 
available . 
The Equipments should be installed at the 
place prescribed at the cost of the suppliers . 
The supplier should give assistance to the staff 
for performing the operation of the equipment 
installed . 


ഇനം 


1. കോൺസ്റ്റന്റ് പ്രഷർ ഓയിൽ - വാട്ടർ സിസ്റ്റം- ടെ 

ആക് സിയൽ ടെസ്റ്റിൽ സെൽ പ്രഷർ അപ്ല 
ചെയ്യുന്നതിന് - 1 എണ്ണം 


2. ടൈ ആക്സിയൽ സെൽ - 1 എണ്ണം 


ട ആക്സിയിൽ ഡിജിറ്റൽ കൺ വെവർ ഷൻ 
സെറ്റപ്പും കോമ്പാറ്റിബിൾ ഡേറ്റാ അക്വിസിഷൻ 
സിസ്റ്റവും - 1 എണ്ണം 


Intending tenderers may obtain the tender form the 
Principal, College of Fine Arts, Thiruvananthapuram by 
remitting ? 420 and for ? 470 for getting the forms by 
post. An agreement executed in Kerala Stamp Paper worth 
? 100 should also be enclosed. The sale of tender form 
will be closed on 27 -7 -2013, 2 p . m . Cheques, Postage 
Stamps , DD will not be accepted towards the cost of 
tender form . Last date of receipt of the tender will be on 
27- 7- 2013 , 3 p . m . 


The tender should be superscribed as " Tender 
No. 03 / 2013 for the supply of DSLR Camera and 
accessories for the Department of Applied Art" . 


ഫോറങ്ങൾ വാങ്ങാവുന്നതാണ്. ടി തുക 
യാതൊരു കാരണവശാലും മടക്കി നൽകുന്നതല്ല . 
ദർഘാസിനോടൊപ്പം ? 100 മുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റ് 
വയ്ക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 
2013 ജൂലൈ 27 -ാം തീയതി 2 മണിക്ക് 
അവസാനിക്കുന്നതാണ്. ദർഘാസ് സ്വീകരിക്കുന്ന 
അവസാന തീയതി 27 - 7 - 2 013 - ന് വൈകിട്ട് 
3 മണിവരെ ആയിരിക്കും. അന്നേ ദിവസം 11 മണിക്ക് 
ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽവച്ച് ദർഘാസുകൾ 
തുറക്കുന്നതായിരിക്കും. 
5. ദർഘാസ് അടക്കം ചെയ്ത കവറിന് പുറത്ത് ടെണ്ടർ 
നമ്പർ 3 / 2 013 എന്നും അപ്ലേഡ് ആർട്ട് 
ഡിപ്പാർട്ട് മെന്റിലേക്ക് ക്യാമറയും അ നു ബന്ധ 
ഉപകരണങ്ങളും നൽകുന്നത് സംബന്ധിച്ച് എന്നും 
രേഖപ്പെടുത്തിയിരിക്കണം. ദർഘാസിനോടൊപ്പം 
മൊത്തം തുകയുടെ 1 % നിരതദ്രവ്യം " പ്രിൻസിപ്പാൾ, 
കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, തിരുവനന്തപുരം" 
എന്ന പേരിൽ ഡിമാൻഡ് ഡാഫ്റ്റ് എസ്. ബി . റ്റി . 
ഡിസ്ട്രിക്ട് ട്രഷറി ബ്രാഞ്ചിൽ മാറ്റി എടുക്കുന്ന 
വിധത്തിൽ നൽകേണ്ടതാണ്. 
നിശ്ചിത ദിവസത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 
നിരസിക്കുന്നതാണ്. അപൂർണ്ണവും ആവശ്യമായ നിരതദ്രവ്യം 
കെട്ടിവയ്ക്കാത്തതും നിശ്ചിത ഫോറത്തിൽ അല്ലാത്തതുമായ 
ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 

സാധനങ്ങളുടെ വിശദ വിവരങ്ങൾക്ക് കോളേജ് 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


The tender should be accompanied by an EMD of 
1 % of the quoted value by D . D drawn in favour of the 
Principal, College of Fine Arts, Thiruvananthapuram to be 
encashed at the SBT, District Treasury Branch , 
Thiruvananthapuram . Late tenders will not be accepted . 
The tenders not in the prescribed form and without EMD 
and agreement will be rejected . The undersigned reserves 
the right to accept or reject . The tender will be opened on 
27 -7 - 2013 , 3 p . m . in the presence of tenderers or their 
authorized representatives who may be present at that time. 


College of Fine Arts, 
Thiruvananthapuram . 


(Sd.) 
Principal. 


N . B : — Detailed Technical specifications are available in the 

College Office. 


തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ 
അപ്ലേഡ് ആർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് താഴെ പറയുന്ന 
ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് ഭാരതത്തിലെ 
അംഗീകൃത ഉല്പാദകരോ വിതരണക്കാരോ ആയവരിൽനിന്ന് 
മുദ്രവച്ച ദർഘാസ്ക്ഷണിച്ചുകൊള്ളുന്നു . 

1. ഡി . എസ്. എൽ. ആർ. ക്യാമറ 
- 18- 105 , വി. ആർ. ലെൻസ്, ബാഗ് - 1 
2. ടൈ പോഡ് - 1 
3. അംബ്രല്ല ഡിഫ്യൂസർ - 2 
അടങ്കൽ തുക - 68 ,700. 

നിബന്ധനകൾ 
1. ദർഘാസിൽ കാണിച്ചിരിക്കുന്ന വില നിരക്ക്, 
എല്ലാ വിധ നികുതികളും തീരുവകളും ഈ 
സ്ഥാപനത്തിൽ ടി സാധനങ്ങൾ എത്തിച്ചു തരുന്ന 
ചെലവും ഉൾപ്പെടെ ആയിരിക്കേണ്ടതാണ്. 
2 . സമർപ്പിക്കുന്ന ദർഘാസ് പൂർണ്ണമായ സാങ്കേതിക 

വി വ ര ങ്ങ ളു ം വി ൽ പ ന ാ ന ത ര സേവന 
വ്യവസ്ഥകളും ഉൾപ്പെടുന്നതായിരിക്കണം. 
3. സാധനങ്ങൾ അ വ നൽകുന്നവരുടെ ചെലവിൽ 

കോളേജിൽ സ്ഥാപിച്ചു നൽകേണ്ടതും ഇവയുടെ 
പ്രവർത്തന രീതിയെപ്പറ്റി വിശദീകരിച്ച് നൽകേണ്ടതു 
മാണ്. 
4. താൽപ്പര്യമുള്ളവർ കോളേജ് ഓഫീസിൽ നിന്നും 

420 രൊക്കം നൽകി നേരിട്ടോ ? 470 മണിയോർഡർ 
ആയി ഒടുക്കി ത പാൽ മാർഗ്ഗമോ ദർഘാസ് 


SHORT TENDER NOTICE 
No. D1/2216/2013. 

24th June 2013 . 
Sealed tenders are invited for the supply of various 
instruments for the use in Mechanical Engineering 
Department of Rajiv Gandhi Institute of Technology , 
Kottayam . 

Estimate Cost _ 1 1 ,97,500 . 
Cost of tender forms ( including taxes): 

Original - 7 420. 

Duplicate _ 3 210. 
Last date and time of sale of tender form 
7 - 8- 2013 , 2 p . m . 

Last date and time of receipt of tender 
8 - 8 -2013 , 11 a. m . 

Date and time of opening of tender 
8- 8- 2013, 2 p . m . 

Those who want tender form by Registered Post 
should send * 35 extra for each tender besides the cost of 
tender forms by Money Order to the undersigned which 
should be received on or before 27 - 7 - 2013. 

Tender forms can be had from the Office of the 
Principal, Rajiv Gandhi Institute of Technology, 
Vellor P . O ., Pampady, Kottayam -686 501 on a cash 
remittance as above or by Money Order on all working 
days between 10 a . m . to 3 p . m . The tender should be 
superscribed as Tender No. and date . Cheques, Postage 
Stamps, Drafts, Postal Order etc . will not be accepted 
towards the cost of the tender forms. The tender forms are 
not transferable. 


erscribed " 10 a. m . ( by Monem .686 50 Technolo, 


As per the tender condition , the tenderer should 
send along with this tender with an agreement executed 
duly signed in Kerala Stamp Paper of value % 100 and an 
EMD 1 % of total cost of the articles tendered by way of 
DD in favour of the Principal, Rajiv Gandhi Institute of 
Technology , Kottayam . Tenders without agreement and 
EMD will be rejected and detailed specification will be 
issued along with the tender forms. 

- കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി 
യിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ടുമെന്റിലേക്ക് 
വിവിധ ഉപകരണങ്ങൾ നൽകുന്നതിന് താൽപ്പര്യമുള്ള കരാറു 
കാ രിൽനിന്നും മുദ്രവച്ച കവറുകളിൽ മത്സരസ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

അടങ്കൽ തുക - 1 1,97, 500. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

അസ്സൽ - 7 420. 

പകർപ്പ് ? 210. 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും -- 7 -8 - 2013, 2 മണി. 

പൂരിപ്പിച്ച ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാ ന 
തീയതിയും സമയവും - 8 - 8- 2013 , 11 മണി. 

ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്ന തീയതിയും 
സമയവും 8 - 8 - 2013, 2 മണി. 


- ദർഘാസ് ഫോറം തപാൽ മുഖേന ആവശ്യമുള്ളവർ 
R 35 അധികമായി ഓരോ ദർഘാസ് ഫോറത്തിന്റെയും 
വിലയോടൊപ്പം മണിയോർഡർ ആയി അയയ്ക്കേണ്ടതാണ്. 
മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന തീയതി 27 - 7 - 2013 
ആയിരിക്കും. മുകളിൽ പറഞ്ഞിരിക്കുന്ന ടെണ്ടർ ഫോമിന്റെ 
വില എല്ലാ നികുതിയും ഉൾപ്പെടെയാണ്. 


Price of tender form ( including Sales Tax ): 
- Original _ 3 400 + 5 % VAT. 

Duplicate - X 200 + 5 % VAT. 
Earnest Money Deposit — 1 % of quoted value (Only 
by means of Demand Draft from a Nationalized Bank ). 

- Last date and time of issue of tender - 7 - 8- 2013 , 
11 p. m . 

Last date and time for the receipt of tender form 
7- 8- 2013 , 2 p . m . 

Date and time of opening of tender - 8- 8- 2013 , 
11 a. m . 

Date upto which the rates are to be firm — 31- 3 -2014 . 

Interested tenderers may obtain the requisite non 
tansferable tender forms separately for each tenders from 
The Principal, Government Polytechnic College , 
Kotambu P . O ., Palakkad -678 551 on payment of the value 
noted above each by cash or by Money Order (Postage 
Charge 3 40 extra). The cost of the tender forms will be 
accepted by means of cash or by Money Order only. The 
tender forms should be accompanied by an agreement 
executed in Kerala Government Stamp Paper worth * 100 . 

Tenders should be clearly superscribed with the 
description and Tender No. and the same will be opened 
on the specified date and time in the presence of such 
tenderers or their authorized representatives. If any of the 
dates mentioned above declared a holiday, next working 
day will be the date for issue/receipt/ opening of tender. 
The final acceptance of the tender rests entirely with the 
Government who do not bind themselves to accept the 
lowest or any other tender. 

പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ 
ഇലക് ടിക്കൽ എഞ്ചി നീ യ റിംഗ് ലാബി ലേ ക്കുള്ള യന്ത 
സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിന് മൽസരാടിസ്ഥാനത്തിൽ 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 13 /2012 -13. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി അടക്കം): 

അസ്സൽ ? 400 + 5 % വാറ്റ്. 

പകർപ്പ് - 200 + 5 % വാറ്റ്. 
- നിരതദ്രവ്യം ഉദ്ദേശിച്ച നിരക്കിന്റെ 1 % ദേശസാൽക്കത 
ബാങ്കിൽ ഡാഫ്റ്റായി മാത്രം. 

ദർ ഘാ സ് ഫോറം വിതരണം ചെയ്യുന്ന അ വ സാന 
തീയതിയും സമയവും - 7 - 8 -2013 രാവിലെ 11 മണി. 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും - 7 - 8 - 2013, 2 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 8- 8- 2013, 
11 മണി. 


ദർഘാസ് ഫോറങ്ങൾ പ്രിൻസിപ്പാൾ, രാജീവ്ഗാന്ധി 
ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് ടെക്നോളജി, വെള്ളൂർ പി . ഒ ., പാമ്പാടി, 
കോട്ടയം- 686 501 എന്ന വിലാസത്തിൽ നേരിട്ടോ മണിയോർഡർ 
മുഖനയോ എല്ലാ പ്രവൃത്തി ദിവസ ങ്ങ ളിലും രാവിലെ 
10 മണിമുതൽ വൈകുന്നേരം 3 മണിവരെ ലഭിക്കുന്നതാണ്. 


ദർഘാസ് സമർപ്പിക്കുന്ന കവറിനുമുകളിൽ ദർഘാസ് 
നമ്പരും തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസ് 
ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം ചെയ്യാൻ 
പാടുള്ളതല്ല. ചെക്ക്, ഡാഫ്റ്റ്, പോസ്റ്റൽ ഓർഡർ, തപാൽ 
സ്റ്റാമ്പ് മുതലായവ സ്വീകരിക്കുന്നതല്ല . 

- ദർഘാസ് നിയമം അനുസരിച്ച് ദർഘാസ് സമർപ്പി 
ക്കുന്നയാൾ ദർഘാസിനോടൊപ്പം ? 100 വിലയുള്ള കേരള 
മുദ്രപ്പത്രത്തിൽ സമ്മതപത്രവും മൊത്തം തുകയുടെ ഒരു 
ശതമാനം നിരതദ്രവ്യവും സമർപ്പിക്കേണ്ടതാണ്. ഇവ ഇല്ലാത്ത 
ദർഘാസുകൾ നിരു പാ ധികം നിര സിക്ക പ്പെടുന്ന താ ണ് . 
ഉപകരണങ്ങളുടെ വിശദവിവരങ്ങൾ ദർഘാസ് ഫോറത്തി 
നൊപ്പം ലഭിക്കുന്നതാണ്. 


Rajiv Gandhi Institute of 
Technology , Kottayam . 


( Sd.) 
Principal. 


SHORT TENDER NOTICE 
No. C /5692/2012. 

- 24th June 2013 . 
Sealed and competitive tenders are invited for the 
purchase of Items for Electrical Engineering Lab of 
Government Polytechnic College, Palakkad. 

Tender No. - 13 / 2012 -13 . 


- വിലനിരക്ക് പ്രാബല്യത്തിൽ ഇരിക്കുന്ന തീയതി 31- 3-2014. 

താൽപ്പ ര്യ മു ള്ള വർക്ക് കൈമാറ്റം ചെയ്യാ നാ വാത്ത 
ദർഘാ സു കൾ ഓരോ ന്നിനും (പത്യേകം പിൻസിപ്പാൾ, 
ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, പാലക്കാട്- 678 551, 
കൊടുമ്പ് എന്ന വിലാസത്തിൽ നേരിട്ട് പണം അടച്ചോ 
മണിയോർഡർ മുഖേനയോ മാത്രം ദർഘാസ് ലഭിക്കുന്നതാണ്. 


SHORT TENDER EXTENSION NOTICE 


No . D1/ 1602/ 2013. 


| 29th June 2013. 


(തപാൽ കൂലി 3 40 പ്രത്യേകം). നിരതദ്രവ്യം ദേശ 
സാൽകൃതബാങ്കിൽനിന്നുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റായി പാലക്കാട് 
മാറാവുന്ന തരത്തിൽ പിൻ സി പ്പാൾ, ഗവൺമെന്റ് 
പോളി ടെ ക്നിക് കോളേജ്, പാല ക്കാട് എന്ന പേരിൽ 
സമർപ്പിക്ക ണ്ട താ ണ് . ? 100 - ന്റെ കേരള സർ ക്കാർ 
മുദ്രപത്രത്തിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രാഥമിക സമ്മതപത്രം 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. വൈകിക്കിട്ടുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ദർഘാസുകൾ നിശ്ചിത 
സമയത്തും തീയതിയിലും തദവസരത്തിൽ സാന്നിദ്ധ്യമുള്ള 
ദർ ഘാ സു കാ രുടെ മുമ്പിൽവച്ച് തുറ ക്കു ന്ന താ ണ് . 
നിര ത ദ വ്യവും സമ്മത പത്രവും ഇല്ലാത്ത ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും 
തീയ തി ക ളിൽ അവധി പ്രഖ്യാ പി ക്കു ക യാ ണ ങ്കിൽ 
തൊട്ടടുത്ത ദിവസം ദർഘാസുകൾ വിതരണം ചെയ്യുന്നതും 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


The due date of receipt of sealed tenders for the 
supply of Drawing Boards (70 Nos.) to Government 
Engineering College , Wayanad, Mananthavady as per 
Tender No. D1/ 1602/2013 , dated 9- 5- 2013 is extended upto 
25 - 7 - 2013 . All the other conditions remain the same. 


EMD1 %. 


Cost of tender form ? 420. 


Last date and time of sale of tender form — 24 - 7 - 2013 , 
3 p . m . 


DETAILS OF ITEM 


SL. 
No . 


Name of Item with Specification 


Quantity 
(Nos.) 


Last date and time of receipt of tender form 
25-7- 2013, 2 p. m . 


6 


Opening date and time of tender — 25 - 7 -2013 , 
3 p . m . 


6 


ower 


4 


| 1 Wattmeter - 2 .5A/ 5A, 300V / 600V, Low Power 

factor, AC /DC 50 Hz to 100 Hz 
2 Wattmeter - 2 .5A/ 5A , 300V/ 600V, Unity Power 

factor, AC /DC 50 Hz to 100 Hz 
3 Wattmeter — 15A /30A , 50V / 100V , Unity Power 

factor, AC /DC 50 Hz to 100 Hz 
4 Clip on Ammeter — Specifications : 0 to 1000A 

in different ranges 
5 Earth Megger - With 4 probes and other 

accessories , analog , hand driven 

500V dc generator 
- 6 Insulation Tester - Digital type, Cable 

insulation up to 5000V 


വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് 
ഡ്രോയിംഗ് ബോർഡുകൾ വിതരണം ചെയ്യുന്നതിന് ടെണ്ടർ 
നമ്പർ ഡി1/1602/ 2013, തീയതി 9-5- 2013 പ്രകാരം ക്ഷണിച്ചിരുന്ന 
ദർഘാസ് സമർപ്പി ക്കു ന്ന തിനുള്ള അ വ സാന തീയതി 
ദീർഘിപ്പിച്ച് 25- 7-2013 - ന് മാറ്റിയതായി അറിയിക്കുന്നു. മറ്റ് 
വ്യവസ്ഥകൾക്ക് മാറ്റമില്ല . 


1 


1 


നിരതദ്രവ്യം - 1 %. 


ടെണ്ടർ ഫോറത്തിന്റെ വില - 420 . 


ടെണ്ട റു കൾ വിൽക്കുന്ന അ വ സാന തീയതിയും 
സമയവും 24- 7 -2013, 3 മണി. 


ടെണ്ടറുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതിയും 
സമയവും -- 25 - 7 - 2013 , 2 മണി. 


TERMS AND CONDITIONS 
(1) Delivery at Government Polytechnic College, Palakkad . 
(2) Payment after satisfactory completion of supply. 
(3 ) Taxes, if any, should be specified. 
(4) Warranty should be shown . 


ടെണ്ടറുകൾ തുറക്കുന്ന തീയതിയും സമയവും 25 -7 - 2013, 
3 മണി. 


( Sd.) 


Government Polytechnic College, 
Palakkad . 


Govt. Engineering College , 
Wayanad, Mananthavady. 


( Sd.) 
Principal. 


Principal. - 


